ierala Gazette No. 25 dated 19th June 1984... 

PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ് 

വിജ്ഞാപനം 


നമ്പർ (1888 എൽ.എ . 4 എ /83 - തിരുവനന്തപുരം, 1983 ഡിസംബർ 7 : 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന ° ധിച്ച ചട്ടങ്ങളിലെ 69 -ാം - ചട്ടപ്രകാരം, 1983- ലെ രജിസ്ട്രേഷൻ 
( കേരള ഭേദഗതി) ബിൽ, ഉദ ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും 
ധനകാര്യ മെമ്മോറാണ്ടത്തോടും ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം 
സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


g. ഡാക്ടർ ആർട്, പ്രസന്നൻ, 
നിയമസഭാ സ കട്ടറി. 


G , 880 


ഏഴാം കർള നിയമസഭ 


ബിൽ നമ്പർ 87 


1983 - ലെ രജിസ്ടഷൻ ( കേരള ഭദഗതി) ബിൽ 
1908- ലെ രജിസ്ടഷൻ ആക്ററ്, കേരള സംസ്ഥാനത്തിന 
ബാധകമാകുന്നിടത്തോളം വീണ്ടും ദേഗതി ചെയ്യുന്നതിനുളള 

ഒരു 

ബീൽ 
പീഠിക -1908 - ലെ രജിസ് ടഷൻ ആക്ററ് , കേരള സംസ്ഥാനത്തിന 

താഴ 
ബാധകമാകുന്നിടത്തോളം കാണുന്ന ആവശ്യങ്ങൾക്കായി 

വീണ്ടും 
ദഗതിചെയ്യേണ്ടത് യുക്തമായിരിക്കയാൽ, 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : -- 

1. ചുരുക്കപ്പേരും വ്യാപ്തിയും.- (I) ഈ ആക്ററിന് 1983- ലെ 
രജി സ asഷൻ ( കേരള , ദഗതി) ആക്ററ് എന്നു പേർ പറയാം, 

(2) ഇതിന് കേരള സംസ്ഥാനം മുഴുവനും വ്യാപ്തിയുണ്ടായിരി 
ക്കുന്നതാണ്. 

2. 80 എ എന്നപുതിയ വകുപ്പു കൂട്ടി ചർക്കൽ -1908- ലെ രജിസ 
gs ഷൻ ആക്ററിൽ (1908- ലെ 16-ാം കേ ന്ദ ആക്ററ്), 80 -ാം വകുപ്പിനു 

താഴെപ്പറയുന്ന വകുപ്പു കൂട്ടി ചേർക്കേണ്ടതാണ്, അതായത്: 

80 എ . ചില സംഗതികളിൽ രജിസ്ട്രേഷൻ ഫീസ് വസൂലാക്കൽ - 
പരിശോധന 

നടത്തുന്നതിൻ മേലോ അല്ലാതെയോ ഈ ആക്ററുപകാരം 
ഏ തങ്കിലും രജിസ്ററർ ചെയ്തഏതെങ്കിലും പ്രമാണത്തെ സംബന്ധിച്ച് 
നൽകണ ഫീസ 

നൽകിയിട്ടില്ലെന്നാ അഥവാ നൽകിയത് അപര്യാപ്ത 
മാണെന്നാഅഥവാ അതു സംഗതി പാലെ വസ്തുവിന്റെ വിലയോ 
അഥവാ പ്രതിഫലമോ പ്രമാണത്തിൽ സത്യമായി ( പ്രതിപാദിക്കാതിരു 
ന്നതുമൂലം ഫീസ നൽകിയത അപര്യാപ്തമാണെന്ന് പിന്നീടു കണ്ടു 
പിടിക്കുകയോ 

ചെയ്താൽ, , അതതു സംഗതിപോലെ, അങ്ങനെയുളള 
ഫീസോ അഥവാ നൽകിയ ഫീസും നൽകേണ്ടുന്ന “ ഫീസും 

തമ്മിലുളള 
അന്തരാമാ, രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിൻറയോ അഥവാ ആ 
ആവശ്യത്തിനുവേണ്ടി 

അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗ 
സ്ഥൻറയോട് സർട്ടിഫിക്കറിൻമേൽ 32 -ാം വകുപ്പു പ്രകാരം അങ്ങനെയുളള 
| പ്രമാണം രജിസ്ററർ ചെയ്യുന്നതിനായി സമർപ്പിക്കുന്ന ആളിൽനിന്നും 
തൽസമയം പ്രാബല്യത്തിലിരിക്കുന്ന നികുതി വസൂലാക്കൽ ആക്റ്ററിൻറ 
വ്യവസ്ഥകൾ പ്രകാരം ലൂമിയിൽനിന്നും കിട്ടാനുള്ള പൊതുനികുതി, 
കുടിശിക എന്നപോലെ വസൂലാക്കാവുന്നതാണ്. 
എന്നാൽ 

നിർണ്ണയിക്കപ്പെട്ട രീതിയിലുളള ഒരു അന്വേഷണം 
നടത്താതെയും, അങ്ങനെയുളള ആയക്ക് ബോധിപ്പിക്കാനുളളത് ബോധിപ്പി 
ക്കുന്നതിന് ന്യായമായ ഒരു അവസരം നൽകാം.തയും അ ങ്ങനെയുളള യാതൊരു 
സർട്ടിഫിക്കറ്റുംനൽകാൻ പാടില്ലാത്തതാണ്. 


e ൾക്കും 


അൺ 8 B ഹം 


3 


മറു 


എന്നുതന്നെയുമല്ല 32 -ാം വകുപ്പുപ്രകാരം (പാണ ഹാജരാക്കിയ 
തീയതിമുതൽമൂന്നു വർഷക്കാലാവധി കഴിഞ്ഞതിനുശേഷം അങ്ങനെയുളള 
യാതൊരു സർട്ടിഫിക്കററും നൽകാവുന്നതല്ല . 

ഉദ്ദേശ കാരണങ്ങളുടെ വിവരണം 
1908 - ലെ രജിസ്ട്രേഷൻ ആക്റം” (1908- ലെ 16 -ാം കേന്ദ്രആക്ററ്) 
80 -ാം വകുപ്പനുസരിച്ച്, ( പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിനുവേണ്ടിയുളള 
എല്ലാ ഫീസും അങ്ങനെയുളള പ്രമാണം രജിസ്ററർ ചെയ്യുന്നതിന് , ഹാജരാ 
ക്കുമ്പോൾ നൽകേണ്ടതാണ്. 

അതുകൊണ്ട് ഫീസിന്റെ തുക പ്രമാണത്തിൽ 
കാണിച്ചിരിക്കുന്ന പ്രതിഫലത്തിൽനിന്നോ വിലയിൽനിന്ന് കണക്കാക്കേണ്ടി 
യിരിക്കുന്നു . പിന്നീട്, പരിശോധനയിൻമേലോ 

വിധത്തിലോ ഒരു 
പ്രമാണത്തെ സംബന്ധിച്ച് നൽകേണ്ട രജിസ്ടഷൻ ഫീസ് നൽകിയിട്ടി 
ല്ലെന്നോഅഥവാ അപര്യാപ്തമായിട്ടാണ് നൽകിയിരിക്കുന്നതെന്നോകണ്ടുപിടി 
ക്കുകയാണെങ്കിൽ ഫീസോ ഫീസിലുളള കുറവോ വസൂലാക്കുന്നതിന് ഈ 
ആക്ററിൽ യാതൊരു വ്യവസ്ഥയും ഇല്ല . 
നിന്നും ഒഴിവായ രജിസ്ട്രേഷൻ ഫീസ് ആവശ്യപ്പെടുന്നതിനും 

അതുകൊണ്ട് വസൂലാക്കലിൽ 

വസൂലാക്കു 
ന്നതിനും വേണ്ടി ആക്ററിൽ ഒരു വ്യവസ്ഥ 

ഉണ്ടാക്കേണ്ടത് ആവശ്യ 
മാണെന്നു കരുതുന്നു . 

2. മുകളിൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിആക്റ ഈ സംസ്ഥാന 
ത്തിനു ബാധകമാകുന്നിടത്തോളം ദഗതി ചെയ്യുന്നതിനുദ g ശിച്ചുകൊണ്ടു 
ളളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ടം 
ഈ , ബിൽ, " നിയമമാക്കുകയും ( പാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്യുന്നപക്ഷം, സംസ്ഥാന , സഞ്ചിത " നിധിയിൽ നിന്നും യാതൊരു 
അധികച്ചെലവുംഉണ്ടാകുന്നതല്ല . 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ടം 
ബില്ലിലെ രണ്ടാംഖൺഡംമൂലം കൂട്ടിചേർക്കാൻ ഉദ്ദേശിക്കുന്ന 80 എ 
എന്ന വകുപ്പ്, സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപ് നടത്തേണ്ട അന്വേഷണം 
ഏതു രീതിയിലായിരിക്കണമെന്ന് നിർണ്ണയിക്കാൻ സർക്കാരിനെ അധികാര 
പ്പെടുത്തുന്നു . ഇത് കേവലം നടപടി ( കമത്തിൻറ കാര്യമാകുന്നു . അതു 
കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത നിയമനിർമ്മാണാധികാരം 
ത്തോടുകൂടിയതാണ്. 

എ . എൽ. ജേക്കബ്, 


സാധാരണ .നാവ 


( ശരീത്തർജ്ജമ ) 


എ . പി , പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


